Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KLITV ( N )/12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- No. 


Vol. LV 
- വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


20th April 2010 

2010 ഏപ്രിൽ 20 
30th Chaithra 1932 
1932 ചൈതം 30 


നമ്പർ 


PART III 


Public Works Department 


രൂപ 


ദർഘാസ് പരസ്യം 
നമ്പർ 2 ,എൽ. 2-9591/ 2009 . 

2010 മാർച്ച് 27 . 
കേരള ഗവർണ്ണർക്കും ബി സുപണിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ ആൻ " ലോക്കൽ വർക “ സ 
ഇലക്ട്രിക്കൽ വിഭാഗം, തിരുവനന്തപുരം താ പറയുന്ന പ്രവർത്തികൾക്ക് ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
ദർഘാസ പ്രവർത്തിയുടെ പേര് ആലഖനം ചെയ തീരുളള മുദ്രവച്ച കവറുകളിൽ നേരിട്ടം തപാലിലേം 
സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം യാതൊരു കാരണവശാലും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തിരിവസം 
8ർഘാസ് സ്വീകരിക്കുന്നതാണ്. 
ടെണൻ നമ്പരും 

നിര ദർഘാസ് ദർഘാസ് ദർഘാസ ദർഘാസ 
നമ്പർ പത്തിയുടെ പേരും 

ഭവം ( പമാണ് പ്രമാണത്തിന് സ്വീകരിക്കുന്നതുറക്കുന്ന 
അടങ്കൽ തുകയും 

രൂപ അത്തിമൻ അപേക്ഷിക്കാന് അവസാന തീയതിയും 
വില | അവസാന തീയതിയും സമയവും 

തീയതിയും സമയവും 

സമയവും 
- 1 8712009 തിരുവനന്തപുരത്തെ എസ് , എ , ററി , 50,000 9,000 + 20. 4. 2010 27-4 -2010 , 27 . 4-2010 .. 
ആശുപത്രിയിലെ ഗോൾഡൻ ജൂബിലി 

കെ , മാറ് മുച്ചയം 4 മണി 4 . 30 മണ 
ണ്ണാക്കിൽ ഒരു ട്രാൻസ്ഫോർമർ സപ്ലെ 

@ 4 % ഒരു മണി 
ചെയ്ത സ്ഥാപിക്കുന്നതിന് - രൂപ 59,04,156 
| 2 288/ 2009 - കോട്ടയം മെഡിക്കൽ കോളേജിലെ 50, 000 9 , 700 + 
ഗൈനക്കോളജി ആൻറ് ഫാമിലി വെൽഫെയർ 

കെ , പാറgu 
ബർക്കിൽ ഫയർ ഫെററിംഗ് സിസ്ററം 

@ 4 % 
സപ്ലൈ ചെയ്ത് സ്ഥാപി 

ക്കുന്നതിന് രൂപ 64 , 07, 835. 
പലതി തീർക്കേണ്ട കാലാവധി 90 ദിവസം, 
കരാറുകാരുടെ യോഗ്യത - ( ക്രമനമ്പർ 1 - ന് പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എ ക്ലാസ് 

രജിസ്ട ഷൻ, എച്ച്. ററി, ഇൻസ്റ്റ ലേഷൻ ലൈസൻസ്, ( ക്രമനമ്പർ 2 - ന് പൊതുമരാമത്ത് വകുപ്പ് 
രജിസatഷൻ, പ്രസ്തുത പ്രവൃത്തിയിലുള്ള പരിചയം, 


ദർഘാസിൽ പങ്കെടുക്കുന്ന മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള കരാറുകാർ ഒാഘാസ് ( പ്രമാണത്തിന്റെ വിലയും 
വിൽപ്പന നികുതിയും ചേർത്ത് ദർഘാസ് പ്രമാണത്തിനായി തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് 
പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ മേൽപ്പറഞ്ഞ 
സമയം വരെ അപേക്ഷിക്കേണ്ടതാണ്. 8ർഘാസ് പ്രമാണങ്ങൾ സുപണിംഗ് എഞ്ചിനീയറുടെ ( ഇലക്ട്രിക്കൽ) 
മാഫീസിൽനിന്നും 22 -4 -2010 മുതൽ 27- 4 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ നിശ്ചിത യോഗൃതയുളളവർക്ക് 
വിതരണം ചെയ്യുന്നതാണ്, ദർഘാസിൻറ കൂടെ50 രൂപമുപ്പതത്തിൽ പ്രിലിമിനറി എഗ്രിമെൻറും (പവത്തി 
ക്കുവേണ്ട നിരവ്യവും അടക്കം ചെയ്യാത്ത ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . പൊതു 
മരാമത്ത് വകുപ്പിലെ പ്രവൃത്തികളെ സംബന്ധിച്ച് മമററല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും, 
കൂടുതൽ വിവരങ്ങൾ ഈ ഒാഫീസിൽ നിന്നും പ്രവൃത്തിദിവസങ്ങളിൽ അന്വഷിച്ചറിയാവുന്നതാണ്. 


ചീഫ് എഞ്ചിനീയറുടെകാര്യാലയം, 
ബിൽഡിംഗ്സ് ആൻറ് ലോക്കൽ വർക്സ്, 
തിരുവനന്തപുരം. 


(ഒപ്പ് ) 
സപ്രണ്ടിംഗ് എഞ്ചിനീയർ 

( ഇലക്ട്രിക്കൽ) . 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി2 - ടി .എൻ. 94. 

2010 മാർച്ച് 26. 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്ററൻറ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കെട്ടിട വിഭാഗം, 
ഉപകാര്യാലയം, കൊയിലാണ്ടി താഴെ പറയുന്ന പ്രവത്തി 
കൾക്ക് 28 - 4-2010 വൈകുന്നേരം 4 മണിവരെ യാഗത 
നുളള കരാറുകാരിൽ നിന്നും മൽസരസ്വമാവനുമുള 

ാസുകൾ (പ്രവൃത്തിയുടെ 
കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . അന്നേദിവസം 
വൈകുന്നേരം 4 . 30 മണിക്ക് ഹാജരുളള കരാറുകാരുടെ 
സാന്നിധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


( 2) 


ദർഘാസ് പരസ്യം 
നമ്പർ ഡി - 8-96/ 97. 

2010 മാർച്ച് 21 . 
- കേരള ഗവർണ്ണർക്കുംവേണ്ടി കെട്ടിടവിമാഗം 
എക്സാകട്ടീവ് എഞ്ചിനീയർ, കൊല്ലം താഴെ പറയുന്ന 
(പവൃത്തിക്ക് മൽസരസ്വഭാവത്തിലുളള ദർഘാസുകൾ , 
അംഗീകത ക ര0 റു കാ രി ൽ നി ന്നും മുദ്രവച്ച 
കവറുകളിൽ ക്ഷ ണിച്ചു കൊളളുന്നു . ദർഘാസ 
പ്രമാണങ്ങൾ ദർഘാസം സ്വീകരിക്കുന്ന ദിവസം 
ഉച്ചയ് " 1 മണിവരെഎക്സിക്യൂട്ടീവ്എഞ്ചിനിയുടെ 
കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച് 
ദർഘാസുകൾ അന്നദീവസം വൈകിട്ട് 4 മണിവരെ 
സ്വീകരിക്കുന്നതും 4-30- ന് അപ്പം ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അ8°ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോതുറക്കുന്നതുമാണ്. 
ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും 

അടങ്കൽ തുകയും --- 291 / 2009-10 - 
ചൈൽഡ് വ് ൽ ഫ യ ർ കമ്മറ്റിക്കും 
ഭാവനൈൽജസ്ററീസ് ബോർഡിനും വീ 
കൊല്ലം ജ വ ന ൽ ഫാമിൽ കെട്ടിട 
നിർമ്മാണം - രൂപ 6,25,000 
നിരതവം- രൂപ 15, 650. 
ദർഘാസ പ്രമാണത്തിന്റെ വില - രൂപ 1, 300 + 

വാറ് . 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതി - 21 - 4 -2010 , 
മരാറുകാരുടെ തരം - സി ക്ലാസും ഉപര യും , 
.പവിത്തി തീർക്കേണ്ട കാലാവധി - 3 മാസം. 
ദർഘാസ പ്രമാണങ്ങളും മന്നം വിശദവിവരങ്ങളും 
ഈ മാഫീസിൽ നിന്നും ദർഘാസം സ്വീകരിക്കുന്ന 
ദീവസം ഉച്ചയ്ക്ക് 1 മണിവരെ ഓർഘാസ് പാണ 
ങ്ങളുടെ വിലയും നികുതീയം രൊക്കം പണമായി 
അടച്ച് രജിസaഷൻ കാർഡ് പരിശോധനയ്ക് 
ഹാജരാരി ഖാമൂലം അപേക്ഷിച്ചാൽ ല്യമാണ്. 
ദർഘാസ പ്രമാണങ്ങൾ കൈമാററം ചെയ്യാൻ 
പാടില്ലാത്തതാണ്, നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സീ ക ര ി ക്കു ന്ന ത ല്ല . 
ആവശ്യമായ നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് എഞ്ചിനീ 
യറുടെ പേരിൽ മാററാവുന്ന തരത്തിൽ ഉൾക്കൊളളി 
ാത്തതും 50 രൂപ വിലയുളള മുദ്രപ്പത്രത്തിൽ 
തയ്യാറാക്കിയ പ്രാഥമിക കരാർ (അഞ്ചാമത് വ്യവസ്ഥ 
കൂടി ഉൾക്കൊണ്ടത്) ഉൾക്കൊളളിക്കാത്തതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. കേരള പൊതു 
മരാമത്ത് വകുപ്പിൽ ദർഘാസുകൾ സംബന്ധിച്ച് 
നിലവിലുളള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 
എക്സിക്യൂട്ടീവ് 

( a ) 
എഞ്ചിനീയറുടെ കാര്യാലയം, എക്സിക്യൂട്ടീവ് 
കെട്ടിടങ്ങൾ വിഭാഗം, കൊല്ലം, എഞ്ചിനീയർ , 


| കമ പവതിയുടെ പേരും- 

നിരത 
നമ്പർ അടങ്കൽ തുകയും 

വ്യ , 

രൂപ് 
(1) - 

അടിയന്തിര പ്രവർത്തികൾ 
നാദാപുരം പി , ഡബ്ലിയു . ഡി . 
റസ്ററ് ഹൗസിന്റെ കാർ 
പാ ർ ച്ചി ൽ യു റോ കോ ൺ 
കോൺ കീററ് ടൈൽസ് പതിക്കലും 
മുൻവശത്തെ മുററം ഇൻറർലോക്ക് 

പയ്യുന്ന ( പവർത്തിയും - 
രൂപ 15, 000 

- 1, 000 
നാദാപുരം പി , ഡബ്ലിയു . ഡി . 
റസ്റ മൗസിൻ വശങ്ങളിലെ 
ഓവുചാലിന് കവറിംഗ് സ്ലാബ് 

നിർമ്മിക്കൽ - രൂപ 75,000 1,900 
- 3 വടകര പോലീസ് എമിലി 

കോർട്ടേഴ്സിന്റെ റിപ്പയറിംഗ് 
പ്രവൃത്തി- രൂപ 75,000 

1 , 900 
- വടകര റസററ് ഹൗസിന്റെ കിഴക്കു 

ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും 
അലുമിനിയം ജനാല വയ്ക്കലും 
വരാന്ത പാർട്ടീഷ്യൻ ചെയ്യലും 
രൂപ 75, 000 

- 1,900 
നാദാപുരം പി . ഡബ്ലിയു . ഡി . 
വെസ്ററ് ഹൗസിന്റെ തെക്കു 
ഭാഗത്ത് മുറം ഇന്റർലോക്ക് 
ചെയ്യുന്ന പ്രവൃത്തി- രൂപ 75,000 1 ,900 

ഡെപ്പോസിറ് വർക്ക് 
കോഴിക്കോട് റൂറൽ വടകർ വൈ കം 
ഡിററാച്ചുബാൻ ആഫീസ 
പരിസരത്ത് വാഹനം പാർക്ക 
ചെയ്യുന്ന ഷെഡ് നിർമ്മിക്കൽ 
(പുനർ ദർഘാസ ) രൂപ 31 ,000 800 


ദർഘാസ് ( പ്രമാണത്തിന്റെ വില -- കമനമ്പർ 
- 6 - ന് രൂപ 300 + വീ , നി , മററുളള 

വയ്ക്ക ° രൂപ 400 + വി , നി , 
- ( പവുത്തിയുടെ കാലാവധി - 1 മാസം. 


ദർഘാസ് , പ്രമാണങ്ങളും മറ്റു വിശദവിവര 
ങ്ങളും കൊയിലാണ്ടി കെട്ടിടവിധാഗം ഉപകാര്യാലയം 
അസിസ്ററൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയത്തിൽനിന്നും നിശ്ചിത തീയതിക്ക് ഒരാഴ്ച 
മുൻപുതൽ എല്ലാ പ്രവൃത്തി ദിവസ ങ്ങളിലും 
28- 42010 ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് 
( പ്രമാണത്തിന്റെ വിലയും വിൽപ്പന നികുതിയും 
രൊക്കം പണമായോ മണിയോർഡറായോ അടച്ച് 
രേഖാമൂലംആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
( പമാണത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി 
കൊടുക്കുന്നതല്ല . 50 രൂപ വിലയുള്ള മുദ്രപ്പത്രത്തി ൽ 
നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ പ്രാഥമിക 
കരാർ ഒപ്പിട്ട് അടക്കം ചെയ്തിട്ടില്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതായിരിക്കും. 


അസിസ്ററൻറ് എക്സിക്യൂട്ടീവ 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിട വിഭാഗം, 
ഉപകാര്യാലയം, 
കൊയിലാണ്ടി, 


അസിസ്റ്റൻറ് 
എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ , 


